











ഉപവാസത്തിന്റെ 
മിററത്ം 


ഫാ. സി. സി. ചെറിയാന്‍ 


പ്രസിദ്ധീകരണം 


എം. ഒ. സി. പബ്ലിക്കേഷന്‍സ്‌ 


ദേവലോകം, കോട്ടയം 686 038, കേരളം 











ഉപവാസത്തിന്റെ മഹത്വം 


1. എന്താണ്‌ ഉപവാസം? 

ആത്മീയ വളര്‍ച്ചയെ ലക്ഷ്യമാക്കി മനുഷ്യന്‍ സ്വയമേവ അനുഷ്ഠിക്കുന്ന 
ഒരു ദൈവിക ശിക്ഷണ്രകരമമാണ്‌ ഉപവാസം. ദൈവത്തിന്റെ “കൂടെ” ദൈവേ 
ഷ്ടത്തിന്‌ സ്വയം കീഴ്പെടുത്തുന്ന ഒരു അനുഭവമാണത്‌. കേവലം പട്ടിണി സമ 
രമോ, നിരാഹാരവ്ൃതമോ ക്രിസ്തീയ ഉപവാസമല്ല. സ്വയത്തില്‍ ആശ്രയിക്കാതെ, 
ദൈവത്തില്‍ മാത്രം വിശ്വാസം അര്‍പ്പിച്ച്‌, ഈ ലോക വ്യര്‍ത്ഥതയില്‍ നിന്നും 
ഒഴിഞ്ഞുമാറി സ്വര്‍ഗ്ഗീയ പരിപൂര്‍ണ്ണതതയിലേക്കും മഹത്വത്തിലേക്കുമുള്ള രൂപാ 
ന്തരമാണ്‌ ലക്ഷ്യമാക്കേണ്ടത്‌. കേവലം ഭാതിക സുഖങ്ങളും സമൃദ്ധിയും 
ക്രിസ്തീയ ഉപവാസത്തിന്റെ ലക്ഷ്യമല്ല. ദൈവിക സംരക്ഷണം, ആത്മസമാധാ 
നം, ദൈവികശക്തി, വൈകാരിക സ്വസ്ഥത, ആത്മീയ രൂപാന്തരം തുടങ്ങിയ 
അനുഭവങ്ങള്‍ നേടുക എന്നതാണ്‌ ഉപവാസം ലക്ഷ്യമാക്കുന്നത്‌. 

സ്വര്‍ഗ്ഗരാജ്യത്തിന്റെ അനുഭവം എന്താണെന്ന്‌ യേശുക്രിസ്തു ശിഷ്യന്മാര്‍ക്ക്‌ 
കാണിച്ചു കൊടുക്കുന്നത്‌ താബോര്‍ മലയിലെ മറുരുപത്തിലൂടെയായിരുന്നു. അന്ന്‌ 
അവിടെ യേശുവിനോടൊപ്പം മോശയും ഏലിയാവും തേജസ്സില്‍ പ്രത്ൃക്ഷപ്പെട്ടു 
(ലൂക്കോ. 9:27). എന്തായിരിക്കാം ആ തേജസ്സിന്റെ രഹസ്യം? അവര്‍ മുന്നു പേരും 
ഉപവാസത്തിന്റെ മാഹാത്മ്യം അറിഞ്ഞവരായിരുന്നു (മത്തായി 4:2, പുറ. 34:28, 1 
രാജാ. 19:8 കാണുക). 40 ദിവസം ഉപവസിച്ചതിന്റെ ഫലമായി ശരീരത്തെ കീഴ 
ടക്കി മനുഷ്യനില്‍ ദൈവം നിക്ഷേപിച്ച ദൈവസ്വരുപത്തിന്റെ തേജസ്സ്‌ പ്രകാശി 
പ്പിക്കുവാന്‍ തക്കവണ്ണമുള്ള “സുതാര്യത” കൈവരിക്കുന്ന അനുഭവമാണ്‌ അവിടെ 
വെളിപ്പെട്ടത്‌. മോശയുടെ മുഖം ശോഭിച്ചതിന്റെ രഹസ്യവും ഇതുതന്നെയാകാം. 
പ്രകാശത്തിന്റെ ഉടുപ്പ്‌ ധരിക്കുന്ന അനുഭവം! 

2, ഉപവാസം ഏദന്‍തോട്ടത്തില്‍ 

ദൈവം മനുഷ്യനെ സ്വന്ത സ്വരുപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചപ്പോള്‍ 
(ഉല്പ. 1:27), അവരുടെ ശരീരത്തിന്റെ നഗ്നത പ്രകാശവസ്ത്രം മൂലം അവര്‍ 
അറിഞ്ഞിരുന്നില്ല (ഉല്പ. 2:25). എന്നാല്‍ പാപം ചെയ്തതിന്റെ ഫലമായാണ്‌ 
“നഗ്നത” അവര്‍ക്ക്‌ വെളിപ്പെടുന്നത്‌. എന്തായിരുന്നു അവരുടെ പാപം? യഹോവ 
ആദമിനോട്‌ ചോദിക്കുന്നു “നീ നഗ്നനെന്ന്‌ നിന്നോട്‌ ആര്‍ പറഞ്ഞു? തിന്നരു 
തെന്ന്‌ ഞാന്‍ നിന്നോട്‌ കല്‍പിച്ച വൃക്ഷഫലം നീ തിന്നുവോ?” (ഉല്പത്തി 3:11). 
ആദ്യപാപം ഉപവാസ ലംഘനമായിരുന്നു. ആദ്യത്തെ കല്പന ഉപവസിക്കണ 
മെന്നതുമായിരുന്നു (ഉല്പ. 2:16). പാപം ലോകത്തില്‍ പ്രവേശിച്ചത്‌ ഉപവാസ 
ലംഘനം മൂലമായിരുന്നു. ആ ലംഘനം വഴിയാണ്‌ ശാരീരിക പാപ പരമ്പര 
തന്നെ ലോകത്തിലുത്അഭവിച്ചത്‌. ജഡത്തിന്റെ പ്രവൃത്തികള്‍ ആരംഭിക്കുന്നത്‌ ഭക്ഷ 
ണ്രപ്രിയം മൂലമാണ്‌. ഏദന്‍തോട്ടത്തിലെ “നന്മതിന്മകളെക്കുറിച്ചുള്ള' അറിവിന്റെ 
വൃക്ഷത്തിലെ ഫലങ്ങള്‍ ഒഴികെ മറ്റെല്ലാ വൃക്ഷങ്ങളുടെയും, ജീവവ്യക്ഷത്തി 
ന്റേതുള്‍പ്പെടെ, കായ്കനികള്‍ ഭക്ഷിക്കുവാന്‍ യഹോവ അനുവദിച്ചിരുന്നു (ഉ 
ല്പ. 2:16, 17). യഹോവയുടെ കല്പന പാലിച്ചും അവന്റെ വാക്കു വിശ്വസിച്ചും 
മരിക്കാതെ നിത്യമായി ജീവിക്കുവാന്‍ ആവശ്യമായ ജീവവ്യക്ഷത്തിന്റെ ഫലം, 
പാപം ചെയ്യുന്ന നാള്‍വരെയും, ആദാമിന്‌ വിലക്കപ്പെട്ടിരുന്നില്ല. പാപം ചെയ്യാ 


ഉപവാസത്തിന്റെ മഹത്വം 3 


തിരുന്നെങ്കില്‍ - “വിലക്കപ്പെട്ട കനി” ഭക്ഷിക്കാതിരുന്നെങ്കില്‍ - ഒരു പക്ഷേ, നിതൃ 
മായി ഏദന്‍തോട്ടത്തില്‍ യഹോവയോടൊപ്പം ആദാമിന്‌ കഴിഞ്ഞുകൂടാമായിരു 
ന്നു. ദൈവവാക്കു വിശ്വസിക്കുന്നതിനു പകരം അതിനേക്കാള്‍ വിശ്വാസ്യമായി 
ആദാമിന്‌ തോന്നിയത്‌ പിശാചിന്റെ വാക്കായിരുന്നു. “തിന്നുന്ന നാളില്‍ നീ 
മരിക്കും” എന്ന്‌ യഹോവ കല്‍പിച്ചു (ഉല്പ. 2:17). എന്നാല്‍ പിശാച്‌ പറഞ്ഞു: 
“നിങ്ങള്‍ മരിക്കയില്ല നിശ്ചയം. അതു തിന്നുന്ന നാളില്‍ നിങ്ങളുടെ കണ്ണുകള്‍ 
തുറക്കുകയും നിങ്ങള്‍ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെപ്പോലെ 
ആകയും ചെയ്യും എന്ന്‌ ദൈവം അറിയുന്നു” (ഉല്പ. 3:4, 5). ഇവിടെ ഭക്ഷണ 
പ്രിയം ആദാമിനെ വീഴ്ത്തിക്കളഞ്ഞു. അവന്‍ ജീവവൃക്ഷത്തിന്റെ ഫലം നിഷേ 
ധിക്കപ്പെട്ടു (ഉല്പ. 3:24). മനുഷ്യന്‍ മര്‍ത്യനായി, മരിക്കാന്‍ തുടങ്ങി. 

3. യേശുവിന്റെ ഉപവാസം 

യേശുക്രിസ്തുവിന്‌ ഉപവാസം കഴിഞ്ഞ്‌ വിശന്നപ്പോള്‍, കല്ല! അപ്പ 
മായിത്തീര്‍ത്ത്‌ ഭക്ഷിപ്പാന്‍ പിശാച്‌ ഉപദേശിക്കുമ്പോള്‍, അതിനെ സ്വീകരിക്കാതെ 
ദൈവവചനംകൊണ്ട്‌ ജീവിക്കുന്ന ജീവിതത്തെ പറ്റി അവനോട്‌ പറയുന്ന സന്ദര്‍ഭം 
വളരെ പ്രാധാന്യം അര്‍ഹിക്കുന്നതാണ്‌ (മത്താ. 4:4, ആവര്‍ത്ത. 8:3). അപ്പം എത്ര 
തിന്നാലും മരിക്കുമെന്നും, ദൈവവചനം വിശ്വസിച്ച്‌ അനുസരിക്കുന്നതിലൂടെ 
യഥാര്‍ത്ഥ ജീവന്‍ കണ്ടെത്താമെന്നും പഠിപ്പിച്ചു. ഈ നിതൃജീവന്‍, ലോകത്തിന്‌ 
നല്‍കുവാന്‍ വന്നിരിക്കുന്ന ജീവന്റെ അപ്പം (യോഹ. 6:35 മു.) താന്‍ തന്നെയാ 
ണെന്ന്‌ യേശുക്രിസ്തു പഠിപ്പിച്ചു. വചനം ജഡമെടുത്തു നമ്മുടെയിടയില്‍ 
പാര്‍ത്തു (യോഹ . 1:14). ആ യേശുക്രിസ്തുവിന്റെ ശരീരം അനുഭവിക്കുന്നതി 
ലൂടെ നിത്യജീവന്‍ പ്രാപിക്കുവാനുള്ള വാതില്‍ മനുഷ്യവര്‍ഗ്ഗത്തിന്‌ തുറന്നു കിട്ടി. 
ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ മഹത്വത്തിലേക്ക്‌ നാമും പ്രത്ൃക്ഷപ്പെടു 
വാനുള്ള സാദ്ധ്യതയാണ്‌ യഹോവ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോള്‍ നല്‍കിയ ദൈവ 
സ്വരൂപം. യേശുക്രിസ്തുവിന്റെ മഹത്വപ്രതൃയക്ഷതയില്‍ ദൈവമക്കള്‍ എന്ന നില 
യില്‍ നാം അവനോട്‌ സദൃശ്യന്മാരാകും എന്നാണ്‌ വി. യോഹന്നാന്‍ ശ്ലീഹാ 
സാക്ഷിക്കുന്നത്‌ (1 യോഹ. 3:1-3). ഈ പ്രത്യാശയുള്ളവന്‍ തന്നെത്തന്നെ നിര്‍മ്മ 
ലീകരിക്കുന്നു. ഉപവാസത്തിന്റെ അടിസ്ഥാന ലക്ഷ്യവും ഇതു തന്നെ. 

ഈ ആത്മീയ രൂപാന്തരം വേണ്ട്രത മനസ്സിലാക്കാന്‍ തക്ക ദൈവവിശ്വാസം 
ആദാമിന്‌ ഇല്ലാതെ വന്നതിനാല്‍ ജഡിക വളര്‍ച്ച - മരണത്തിലേക്കുള്ള ജീവി 
തം - ആദാം ഭക്ഷണപ്രിയം മൂലം ആരംഭിച്ചു; ഒരു തെറ്റായ തുടക്കം! എന്നാല്‍ 
യേശുക്രിസ്തു, ലോകത്തിലേക്ക്‌ ജീവനും നാശമില്ലായ്മയും കൊണ്ടുവരുന്ന 
തിന്‌ ഒരു നല്ല തുടക്കമിട്ടു - മരുഭൂമിയിലെ ഉപവാസത്തിലൂടെ, സാത്താന്‍ കാണി 
ച്ചുകൊടുത്ത “അപ്പം” വേണ്ട എന്ന്‌ പ്രഖ്യാപിക്കുന്നതിലൂടെ, ഇന്നും പല തെറ്റായ 
തുടക്കങ്ങളും ലാകിക ഭക്ഷണ സല്‍ക്കാരങ്ങളിലൂടെ (ഡിന്നറുകള്‍) ആദാമിന്റെ 
സന്തതികള്‍ നടത്തിവരുന്നത്‌ അപകട ലക്ഷണമാണ്‌. 

4. പ്രവാചകന്മാരും ശ്ലീഹന്മാരും ഉപവസിച്ചു 

പഴയനിയമം തുടര്‍ന്ന്‌ പരിശോധിക്കുമ്പോള്‍ ദൈവത്തെ അനുസരിക്കുവാന്‍ 
ആഗ്രഹിക്കുന്നവരെല്ലാം ഉപവസിക്കുന്നതായി കാണാം. ദാവീദ്‌ (സങ്കീ. 35:13, 
69:10, 109:24, 2 ശമു. 12:16), ദാനിയേല്‍ (ദാനി. 9:3), എസക്കിയേല്‍ (യെഹ. 4:9), 
നെഹമ്യാ (യെഹ. 1:3, 4), എസ്രാ (എസ്രാ 8:21), ഹന്ന (ലൂക്കോ. 2:37) തുടങ്ങിയ 


4 ഉപവാസത്തിന്റെ മഹത്വം 


പ്രവാചകരെല്ലാം ഉപവാസത്തിന്റെ മഹത്വം ദര്‍ശിച്ചവരാണ്‌. 

പുതിയനിയമത്തിലേക്ക്‌ വരുമ്പോള്‍, യേശുക്രിസ്തുവും ശ്ലീഹന്മാരും പല 
സന്ദര്‍ഭങ്ങളിലായി ഉപവസിക്കുന്നതായി കാണുന്നുണ്ട്‌. “മണവാളന്‍ പിരിഞ്ഞു 
പോകേണ്ടുന്ന നാള്‍ വരും. അന്ന്‌ അവര്‍ ഉപവസിക്കും” (ലൂക്കോ. 9:15). അങ്ങനെ 
യേശുക്രിസ്തുവിന്റെ സ്വര്‍ഗ്ഗാരോഹണത്തിനുശേഷം ശിഷ്യന്മാര്‍ ഉപവസിച്ചു (അ. 
പ്ര. 4:24). പത്രോസ്‌ ഉപവസിച്ചിരിക്കുമ്പോഴാണ്‌ ദര്‍ശനം ലഭിക്കുന്നത്‌ (അ. (പ. 
10:10). പൌലൂസ്‌ ശ്ലീഹാ പലപ്പോഴായി ഉപവസിക്കുന്നുണ്ട്‌ (2 കൊരി. 6:5, 11:27). 
ദൈവശുശ്രൂഷകര്‍ കൈവെപ്പ്‌ ലഭിക്കുന്നതിന്‌ മുമ്പായി ഉപവസിച്ചു (അ. പ്ര. 
14:23). ഉപവാസ സമയങ്ങളില്‍ പരിശുദ്ധാത്മാവ്‌ അവരോട സംസാരിക്കുന്നതായും 
കാര്യങ്ങള്‍ ഭരമേല്‍പ്പിക്കുന്നതായും കാണുന്നു (അ. പ്ര. 13:2-3). 

5, ഉപവാസം പിശാചിനെതിരെ 

പിശാചിനെ ദുരത്താക്കുവാന്‍ കര്‍ത്താവ്‌ തന്നെ ശിഷ്യന്മാര്‍ക്ക്‌ നല്‍കിയ 
നിര്‍ദ്ദേശം മത്തായി ശ്ലീഹാ രേഖപ്പെടുത്തുന്നതിപ്രകാരമാണ്‌: “എങ്കിലും പ്രാര്‍ത്ഥ 
നയാലും ഉപവാസത്താലുമല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകയില്ല എന്ന്‌ ഞാന്‍ 
സത്യമായിട്ട്‌ നിങ്ങളോട്‌ പറയുന്നു” (മത്താ. 17:21). പൈശാചിക ശക്തികളെയും 
ആലോചനകളെയും പ്രവര്‍ത്തനങ്ങളെയും പ്രലോഭനങ്ങളെയും ചെറുത്ത്‌ 
തോല്‍്പിക്കുന്നതിന്‌ ഏറ്റവും ശക്തിയേറിയ ആയുധമാണ്‌ ഉപവാസം. 

6. സമുഹമായി ഉപവസിക്കുന്നു 

വ്യക്തികള്‍ മാത്രമല്ല, ജനസമൂഹം ഒന്നിച്ച്‌ ഉപവസിക്കുന്ന നിരവധി സന്ദര്‍ഭ 
ങ്ങള്‍ വി. വേദപുസ്തകത്തില്‍ കാണുന്നുണ്ട്‌. പഴയനിയമത്തില്‍ എസ്ഥേർ 
രാജ്ഞി തന്റെ വര്‍ഗ്ഗത്തിന്റെ രക്ഷയ്ക്കായി യഹോവയുടെ കരുണ ലഭിക്കുവാന്‍ 
സമൂഹമായി ഉപവാസം ഏര്‍പ്പെടുത്തി (എസ്ഥേ. 43). 

എസ്രാ പ്രവാചകനും കൂട്ട ഉപവാസം പ്രഖ്യാപിക്കുന്നു (എസ്രാ. 8:21, 23). 
നെഹമൃ പ്രവാചകനും കൂട്ട ഉപവാസം നിര്‍ദ്ദേശിക്കുന്നു (നെഹ. 9:1). യെഹോ 
യാക്കീമിന്റെ കാലത്ത്‌ ജനം ഉപവസിച്ചു (യെര. 36:9). യോവേല്‍ പ്രവാചകനും 
സമൂഹമായി ഉപവാസം നടത്തിയ കാര്യം രേഖപ്പെടുത്തുന്നു (യോവേ. 2:12). 
പ്രത്യേക മാസങ്ങളില്‍ ഉപവാസം നടത്തിയിരുന്നതായി സഖറിയ പ്രവാചകന്‍ 
രേഖപ്പെടുത്തുന്നു (സഖ. 8:19). 

8. പുറജാതിക്കാരും ഉപവസിക്കുന്നു 

നിനുവാക്കാരുടെ ഉപവാസം പ്രസിദ്ധമാണല്ലോ (യോന. 3:1-). ദാരിയസ്‌ 
രാജാവിന്റെ ഉപവാസവും (ദാനി. 6:18) കോര്‍ന്നല്ലിയുസ്‌ ഉപവസിക്കുന്നതും (അ. 
പ്ര. 10:30) ശ്രദ്ധേയമാണ്‌. 

ഭാരതത്തില്‍ എല്ലാ മതങ്ങളും ഉപവാസം പാലിക്കുന്നവയാണ്‌. ഹിന്ദുമതം, 
ബുദ്ധമതം, ഇസ്ലാംമതം എന്നീ മതങ്ങളിലെല്ലാം ഉപവാസം വളരെ ഗൌരവമായി 
പരിഗണിക്കപ്പെടുന്നു; നിഷ്ഠയായി പാലിക്കപ്പെടുന്നു. മഹാത്മാഗാന്ധിയുടെ ഉപ 
വാസം പ്രസിദ്ധമാണല്ലോ. 


8, ഉപവാസം വിശുദ്ധിയിലേക്കുള്ള സമര്‍പ്പണം 


മനുഷ്യനിലെ ആത്മാവും ശരീരവും ഒന്നിച്ചുചേര്‍ന്ന്‌ ദൈവത്തിന്റെ ഇഷ്ടം 
ഈ ലോകത്തില്‍ നടപ്പാക്കുക എന്നതാണ്‌ ക്രിസ്തീയ ഉപദേശം. ശരീരം ദൈവ 


ഉപവാസത്തിന്റെ മഹത്വം ട്‌ 


ത്തിന്റെ വാസസ്ഥലമാണ്‌; ആ ശരീരം ദൈവത്തിന്‌ ലോകത്തില്‍ പ്രവര്‍ത്തി 
ക്കാനുള്ള ഉപകരണവുമാണ്‌. ശരീരത്തെ വിശുദ്ധമായി സൂക്ഷിച്ച്‌, സംരക്ഷിച്ച്‌, 
ദൈവാത്മാവിന്‌ സമര്‍പ്പിക്കുന്നതാണ്‌ യഥാര്‍ത്ഥ ഉപവാസത്തിലൂടെ സാദ്ധ്യമാ 
കേണ്ടത്‌ (റോമ. 12:1 മുതല്‍ കാണുകു. ശരീരം തിന്മയല്ല, മറിച്ച്‌ ദൈവത്തിന്റെ 
സാന്നിദ്ധ്യം ഉള്‍ക്കൊള്ളാനും ദൈവത്തിന്റെ പ്രവര്‍ത്തനം ലോകത്തില്‍ നടപ്പാ 
ക്കാനുമുള്ള വിശുദ്ധ വസ്തുവാണ്‌. ഉയിര്‍ത്തെഴുന്നേല്‍ക്കുമ്പോഴും “ആത്മാവും 
ശരീരവും ഒന്നിച്ച്‌ ദൈവത്തെ സ്തുതിക്കുന്ന അനുഭവത്തിലേക്കാണ്‌ മനുഷ്യന്‍ 
എത്തിച്ചേരുന്നത്‌. അപ്രകാരമുള്ള അവസ്ഥയിലേക്ക്‌ മനുഷ്യനെ തയ്യാറാക്കുന്ന 
തിന്റെ ഉപാധി ആയിട്ടാണ്‌ ഉപവാസത്തെ മനസ്സിലാക്കേണ്ടതും. 

9. ഉപവാസം ദൈവിക ദാനമാണ്‌, അനുഗ്രഹമാണ്‌ 

ദൈവകല്‍പനയായിട്ടല്ല, ദൈവം നല്‍കിയ ഒരു അനുഗ്രഹമായിട്ടാണ്‌, വര 
മായിട്ടാണ്‌, ദാനമായിട്ടാണ്‌ ഉപവാസത്തെ കാണേണ്ടത്‌. ഉപവാസത്തിന്റെ മഹത്വം 
മനസ്സിലാക്കാനുള്ള കഴിവും, അത്‌ നടപ്പിലാക്കി ആത്മീയ വളര്‍ച്ച നേടാനുള്ള 
അവസരവും ദൈവികദാനമായി കരുതി അത്‌ സ്വയമേ സ്വീകരിച്ച്‌, സന്തോഷ 
ത്തോടെ നടപ്പാക്കണം. മറ്റാരുടെയെങ്കിലും നിര്‍ബന്ധത്താലും, ദൈവികമായ 
ആത്മീയവളര്‍ച്ച ലക്ഷ്യമാക്കാതെയും ലൌകിക നേട്ടങ്ങള്‍ക്കായും നടത്തുന്ന ഉപ 
വാസം ദൈവമുമ്പാകെ സ്വീകാര്യമല്ല എന്ന്‌ ഓര്‍ക്കണം. 

10. ഉപവാസം ആന്തരിക സന്തോഷം നല്‍കുന്നു 

യഥാര്‍ത്ഥ ഉപവാസം നമ്മെ ആന്തരിക സന്തോഷത്തിലേക്ക്‌ നയിക്കുന്നു. 
നിത്യതയെ കാംക്ഷിക്കുവാന്‍ നമ്മുടെ മനസ്സിനെ ഒരുക്കുന്നു. ഈ ലോക വ്യര്‍ത്ഥ 
തയെ നമ്മെ ബോദ്ധ്യപ്പെടുത്തുന്നു. ഉപവാസത്തിലൂടെ ലഭിക്കുന്ന സന്തോഷം 
അനുഭവിച്ചവര്‍, സഭ നിര്‍ദ്ദേശിക്കുന്ന ഉപവാസങ്ങള്‍ക്ക്‌ ഉപരിയായി, സ്വയം ഉപ 
വസിക്കുന്ന രീതി തെരഞ്ഞെടുക്കുന്നു. രഹസ്യത്തില്‍ നടത്തുന്ന ഇത്തരം വ്യക്തി 
ഗതമായ ഉപവാസത്തിലൂടെ അനേകം വ്യക്തികള്‍ ആത്മീയവും, ശാരീരികവും, 
മാനസികവും, വൈകാരികവുമായ പക്വത പ്രാപിക്കുന്നതായി കണ്ടുവരുന്നു. 

നേരെമറിച്ച്‌, ഉപവാസത്തെ നിരാകരിക്കുന്നവരും അതിനെതിരെ വാദിക്കു 
ന്നവരും, ആധുനിക യുഗത്തില്‍ ഒരു പഴഞ്ചന്‍ ആചാരമെന്നതിനാല്‍ അത്‌ പാടെ 
ഉപേക്ഷിക്കുകയോ, നിര്‍ബന്ധം എടുത്തുകളയുകയോ, ദൈര്‍ഘ്യം കുറയ്ക്കു 
കയോ ചെയ്യണമെന്നൊക്കെ വാദിക്കുന്നവരും ഉപവാസത്തിന്റെ മാഹാത്മൃവും 
സന്തോഷവും മനസ്സിലാക്കാതെയാണ്‌ അപ്രകാരം ചെയ്യുന്നത്‌. ഏതായാലും 
ഉപവാസത്തിന്റെ പ്രാധാന്യവും ഗുണങ്ങളും എന്തെല്ലാമാണെന്ന്‌ ഉപവാസം അനു 
ഷ്ടിച്ച്‌ തന്നെ അറിയേണ്ടതാണ്‌. 


11. ഉപവാസം, പ്രാര്‍ത്ഥന, ദാനധര്‍മ്മം 
യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണത്തില്‍ (മത്താ. 6-൦ അദ്ധ്യായം) 


“നിങ്ങള്‍ പ്രാര്‍ത്ഥിക്കുമ്പോള്‍.....”, “നിങ്ങള്‍ ദാനം ചെയ്യുമ്പോള്‍....”, “ഉപവസി 
ക്കുമ്പോള്‍” എന്നിങ്ങനെ മൂന്ന്‌ ഉപദേശങ്ങള്‍ പ്രത്യേകം നല്‍കുന്നുണ്ട്‌. പ്രാര്‍ത്ഥ 
നയിലൂടെ ദൈവവുമായും, ദാനധര്‍മ്മങ്ങളിലൂടെ മറ്റുള്ളവരുമായും, ഉപവാസ 
ത്തിലൂടെ തന്നോടുതന്നെയും രഹസ്യമായി നല്ല ബന്ധം പുലര്‍ത്തുവാനുള്ള 


ത്രിവിധ ചുമതലയാണ്‌ യേശു ഭരമേലല്‍പിക്കുന്നത്‌. പ്രാര്‍ത്ഥനയാകുന്ന പക്ഷിക്ക്‌ 


6 ഉപവാസത്തിന്റെ മഹത്വം 


സ്വര്‍ഗ്ഗത്തിലേക്ക്‌ ഉയരുന്നതിന്‌ ഉപവാസം, ദാനധര്‍മ്മം എന്നീ രണ്ടു ചിറകുകള്‍ 
കൂടിയുണ്ടാകണം. ഉപവാസത്തോടുകൂടി ഒരു ദിവസം പ്രാര്‍ത്ഥിക്കുന്നത്‌, ഉപ 
വാസമില്ലാതെ പല ദിവസങ്ങള്‍ പ്രാര്‍ത്ഥിക്കുന്നതിനേക്കാള്‍ ഫലപ്രദമാണ്‌. അതു 
പോലെ ദാനധര്‍മ്മം ചെയ്യാന്‍ മനസ്സില്ലാത്തവരുടെ പ്രാര്‍ത്ഥന ദൈവസന്നിധി 
യില്‍ എത്തുന്നില്ല. ഉപവാസത്തിനടുത്ത സല്‍ചിന്തകളും സുകൃതങ്ങളും നമ്മില്‍ 
വളരുവാന്‍ ആത്മീയ ശിക്ഷണം വളരെ ആവശ്യമാണ്‌. എന്നാല്‍ ഇവയെല്ലാം 
സ്വാര്‍ത്ഥ ലക്ഷ്യമില്ലാതെയും, പരസ്യമാക്കാതെയും ആയിരിക്കണം നാം നിര്‍വ 
ഹിക്കേണ്ടത്‌. 

12. ഉപവാസം ഒരു ജീവിതശൈലി 

ഉപവസിക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷം കണ്ടെത്തിയവര്‍ ഉപവാസം സ്വയം 
തെരഞ്ഞെടുത്ത്‌ അത്‌ ഒരു രഹസ്യജീവിത ശൈലിയാക്കുന്നു. ഞായറാഴ്ചകള്‍ 
തുടങ്ങിയ പെരുന്നാള്‍ ദിവസങ്ങളൊഴികെ ആജീവനാന്തം ഉപവാസ വൃതം സ്വീക 
രിക്കുന്ന വ്യക്തികള്‍ ആശ്രമങ്ങളിലൊക്കെ ഉണ്ടാകാറുണ്ട്‌. ശാരീരിക ക്ഷീണ 
ത്തിന്‌ പകരം ഒരു ആത്മീയ ഉന്മേഷം, ആശ്വാസം, ആനന്ദം, സ്വസ്ഥത എന്നിവ 
നല്‍കുന്ന ഒരു ജീവിതരീതിയായി മാറുകയാണ്‌. ഏതെങ്കിലും ലാകിക നേട്ട 
ങ്ങള്‍ക്കായിട്ടല്ല, ആത്മീയ വളര്‍ച്ച ലക്ഷ്യമാക്കി അനേകം പിതാക്കന്മാരും സന്യാ 
സിമാരും ഉപവാസം അനുഷ്ഠിച്ചു. ഭാതിക കാര്യങ്ങള്‍ക്കോ, നേട്ടങ്ങള്‍ക്കോ 
വേണ്ടി മനസ്സ്‌ ഭാരപ്പെടാതെ, നമ്മില്‍ തന്നെയുള്ള ആന്തരിക താലന്തുകളെ 
കണ്ടെത്തി പരിപോഷിപ്പിക്കുവാനുള്ള ഒരു ആത്മീയ പരിശ്രമമായിട്ട്‌ ഉപവാ 
സത്തെ കാണണം. ദിവസം സൂര്യന്‍ അസ്തമിച്ച്‌ കഴിഞ്ഞ്‌ ഒരുനേരം മാത്രവും, 
ആഴ്ചയില്‍ ഒരു ദിവസം മാത്രവും ഭക്ഷണം കഴിക്കുന്ന താപസന്മാര്‍ പൌര 
സ്ത്യസഭകളില്‍ ഇന്നും ഉണ്ട്‌, രഹസ്യത്തിലാണെന്ന്‌ മാത്രം. ചിലര്‍ പഴവര്‍ഗ്ഗ 
ങ്ങള്‍ മാത്രവും ചിലര്‍ റൊട്ടിയും വെള്ളവും മാത്രമായും ഉപവാസം അനുഷ്ഠി 
ക്കുന്നു. 

ഇങ്ങനെ ഉപവാസം ജീവിതരീതിയാക്കിയവരുടെ ചിന്തകള്‍ ഉണരുകയും 
അവര്‍ നിരവധി ദൈവിക മര്‍മ്മങ്ങള്‍ ഉള്‍ക്കൊണ്ട്‌ പ്രസംഗങ്ങളിലൂടെയും ലേഖ 
നങ്ങളിലൂടെയും സഭാംഗങ്ങളെ ധന്യമാക്കിത്തീര്‍ക്കുകയും ചെയ്തു. 

13. ഉപവാസം സാധാരണക്കാരന്‍ 

സന്യാസാശ്രമങ്ങളിലും മഠങ്ങളിലുമൊക്കെ ഉപവാസവ്ൃതം പാലിക്കാന്‍ അവ 
സരമുണ്ട്‌, സാധാരണക്കാര്‍ക്ക്‌ അത്‌ എങ്ങനെ സാധിക്കാനാണ്‌ എന്ന്‌ ന്യായ 
മായി ചോദിക്കാവുന്നതാണ്‌. ഓരോരുത്തനും അവനവന്‍ താങ്ങാവുന്ന വിധ 
ത്തില്‍, ക്രമാനുഗതമായി, ശരീരത്തെയും മനസ്സിനെയും ഉപവാസ മാര്‍ഗ്ഗത്തി 
ലേക്ക്‌ കൊണ്ടുവരാവുന്നതാണ്‌. ഉപവസിക്കുമ്പോള്‍ ക്ഷീണിക്കും എന്ന്‌ നമ്മുടെ 
മനസ്സ്‌ തന്നെ തീരുമാനമെടുത്താല്‍, ആ മനസ്സ്‌ വച്ചുകൊണ്ട്‌ ഉപവസിക്കുവാന്‍ 
ശരീരം തയ്യാറാകുകയില്ല. എന്നാല്‍ നാം ഓരോ ദിവസവും ആവശ്യത്തില്‍ വള 
രെകൂടുതല്‍ ഭക്ഷണം കഴിക്കുന്നു എന്നും, തൻനിമിത്തം മറ്റുള്ളവര്‍ക്ക്‌ ന്യായ 
മായി ലഭിക്കാനുള്ള അവകാശം നാം നിഷേധിക്കുകയാണെന്നും, പട്ടിണി മൂലം 
ആരെങ്കിലും മരിക്കുന്നു എങ്കില്‍ അവരുടെ മരണത്തിന്‌, നമ്മുടെ അമിത ഭക്ഷണം 
വഴിതെളിച്ചു എന്നതിനാല്‍ “ഹിംസ എന്ന കുറ്റത്തില്‍ അമിതഭക്ഷണത്തിലൂടെ 
നാം പങ്കാളിയാകുകയാണെന്നും നാം അംഗീകരിക്കാന്‍ തയ്യാറായാല്‍ ഉപവാസം 


ഉപവാസത്തിന്റെ മഹത്വം റ്‌ 


മറ്റുള്ളവരുടെ നന്മയ്ക്കായി കൂടെയാണെന്ന്‌ നമുക്ക്‌ ബോദ്ധ്യപ്പെടും. അതു 
പോലെ തന്നെ, അമിതഭക്ഷണമാണ്‌ നമ്മുടെ ശാരീരികമായ രോഗങ്ങള്‍ക്ക്‌ മുഖ്യ 
കാരണം എന്ന്‌ നാം ഓര്‍ക്കണം. ഭക്ഷണപ്രിയം സകലവിധ തിന്മകളിലേക്കും 
മനുഷ്യനെ നയിക്കുന്നു. ഒരു നേരം പൂര്‍ണ്ണ ആഹാരം കഴിച്ചാല്‍ ആരോഗ്യമുള്ള 
ശരീരത്തില്‍ ശരിയായവിധം ദഹനം, ആഗിരണം എന്നിവ നടന്ന്‌ ക്ഷീണം 
കൂടാതെ ജീവിക്കാമെന്നത്‌ അനുഭവിച്ചറിയേണ്ട കാര്യമാണ്‌. ക്ഷീണം മാറാനല്ല 
ഭക്ഷണം കഴിക്കുന്നത്‌. പ്രത്യുത ഭക്ഷണം കൂടുതലായി കഴിക്കുന്ന സമയത്താണ്‌ 
“ക്ഷീണവും വിശ്രമവും” അനുഭവപ്പെടുന്നത്‌. ശരീരത്തിലെ കോശങ്ങള്‍ വളരു 
ന്നതിനായി ഭക്ഷണം സഹായിക്കുന്നു. എന്നാല്‍, ഒരു ഘട്ടം എത്തിയാല്‍ (30-35 
വയസ്സ്‌) ശരീരത്തിലെ (കോശങ്ങളുടെ) വളര്‍ച്ച മുരടിക്കുന്നു. ആ കാലഘട്ടം 
കഴിഞ്ഞ്‌ ഭക്ഷണം തീരെ കുറച്ച്‌ മാത്രമേ യഥാര്‍ത്ഥത്തില്‍ ശരീരത്തിന്‌ ആവശ്യം 
വരുന്നുള്ളൂ. 

ഏതായാലും ഏതൊരു സാധാരണക്കാരനും ഉപവാസം ജീവിതരീതിയായി 
സ്വീകരിക്കുന്നതിന്‌ പ്രയാസമൊന്നുമില്ല, മനസ്സുവെച്ചാല്‍. ഭക്ഷണ്രപിയത്തില്‍ 
സന്തോഷിക്കുന്നവര്‍ക്ക്‌ പ്രയാസം വന്നേക്കാം. എന്നാല്‍ ഉപവാസത്തിന്റെ 
മാഹാത്മ്യം മനസ്സിലാക്കാനും, അതിലൂടെ ലഭിക്കുന്ന യഥാര്‍ത്ഥ സന്തോഷം 
അനുഭവിച്ചറിയാനും കഴിഞ്ഞിട്ടുള്ള ഏതൊരാള്‍ക്കും അത്‌ ജീവിതരീതിയാക്കാ 
തിരിക്കാന്‍ നിവൃത്തിയില്ല. 

14. ഉപവാസം ഒരു ശിക്ഷയോ? 

കുമ്പസാര പിതാക്കന്മാര്‍ ചിലപ്പോഴൊക്കെ ഒരു നിശ്ചിത ഉപവാസം പ്രായ 
ശ്ചിത്തമായി അനുതാപികളോട്‌ നിര്‍ദ്ദേശിക്കാറുണ്ട്‌. ആത്മീയ ശിക്ഷണത്തിന്‌ 
ആദ്യപടിയായി, ഇപ്രകാരം ആകാമെങ്കിലും, ആത്മീയ അനുഭവത്തില്‍ മുന്നോട്ടു 
പോകുന്നവര്‍ക്ക്‌ ഉപവാസം ഒരു ശിക്ഷയായി കരുതാന്‍ നിവൃത്തിയില്ല. പ്രത്യേ 
കിച്ചും സ്വയം തെരഞ്ഞെടുത്ത്‌ നടപ്പാക്കുന്ന ഉപവാസം ഒരിക്കലും ശിക്ഷയെന്ന 
വിധം ആകരുത്‌. ചിലപ്പോള്‍ ഉപവാസം വഴി ഉണ്ടാകാവുന്ന ആത്മീയ നിഗളത്തെ 
അടക്കാനായി “ഉപവാസം പാടില്ല” എന്ന പ്രായശ്ചിത്തം ചില കുമ്പസാര പിതാ 
ക്കന്മാര്‍ ചിലര്‍ക്ക്‌ നിര്‍ദ്ദേശിക്കാറുണ്ട്‌. ആത്യന്തികമായി ആത്മീയ വളര്‍ച്ചയും, 
സ്വയ നിഗ്രഹവും, സ്വാര്‍ത്ഥത വെടിയലും ഒക്കെയാണ്‌ ഉപവാസം കൊണ്ട്‌ നേടാ 
നുള്ളത്‌. അതിന്‌ വിപരീതമായ അനുഭവങ്ങള്‍ ഉപവാസം മൂലം ദൈവമക്കളില്‍ 
പ്രത്ൃക്ഷപ്പെടുമ്പോള്‍ ആത്മീയ ഗുരുക്കന്മാരില്‍ നിന്നും ഉപദേശം സ്വീകരിക്കണം. 

15. ഉപവാസം സാക്ഷ്ൃജീവിതത്തിലേക്ക്‌ 

കഠിനമായ ഉപവാസം കഠിന മനസ്സ്‌ സൃഷ്ടിക്കുമെന്നൊരു വിമര്‍ശനം കേള്‍ 
ക്കാറുണ്ട്‌. “കഠിനം” എന്ന പദത്തിന്റെ അര്‍ത്ഥം വിമര്‍ശിക്കുന്നവര്‍ എങ്ങനെ മന 
സ്സിലാക്കുന്നു എന്നറിഞ്ഞുകൂട. ക്രിസ്തീയ ജീവിതം ഒരു തപസ്സാണ്‌, നിഷ്ഠ 
യാണ്‌. ആ നിഷ്ഠ പാലിക്കുവാന്‍ ചാഞ്ചല്യമില്ലാത്ത ഒരു മനസ്സ്‌ ആവശ്യമാണ്‌. 
വിശ്വാസത്തില്‍ “ഉറച്ചു” (കഠിനമായ) ഒരു മനസ്സ്‌ ജീവിതത്തിലെ പ്രതിസന്ധി 
കള്‍ വരുമ്പോഴും, യഥാര്‍ത്ഥ വിശ്വാസത്തിന്റെ മാറ്റ്‌ ഉരക്കപ്പെടുമ്പോഴും തളര്‍ന്നു 
പോകാത്ത, ബലമേറിയ കഠിനമായ ഒരു മനസ്സ്‌ അത്യാവശ്യമാണ്‌. ഉപവാസ 
ത്തിലൂടെ അപ്രകാരമുള്ള ഒരു ബലം മനുഷ്യന്‌ ലഭിക്കുന്നു എന്നത്‌ ഒരു പര 
മാര്‍ത്ഥം തന്നെയാണ്‌. 


ര്‍ ഉപവാസത്തിന്റെ മഹത്വം 


വിശപ്പും ദാഹവും സഹിക്കുന്നതിനും, ശരീരത്തിന്റെ പഞ്ച്യദ്രിയങ്ങളെ കടി 
ഞ്ഞാണിട്ട്‌ പിടിക്കുന്നതിനും മോഹങ്ങളെയും തൃഷ്ണകളെയും കാമത്തെയും 
അതിജീവിക്കുന്നതിനും മനസ്സിനെ ബലപ്പെടുത്തുവാനും ഉപവാസം അത്യാവ 
ശ്ൃമാണ്‌. ഭക്ഷണത്തോട്‌ “വേണ്ട്‌” എന്ന്‌ പറയുവാന്‍ മനസ്സു വരാത്തവന്‍ ഒന്നി 
നോടും (ഏതൊരു തിന്മയോടും) “വേണ്ട്‌” എന്ന്‌ പറഞ്ഞ്‌ തടഞ്ഞു നിര്‍ത്താന്‍ 
സാധിക്കുകയില്ല. അതേസമയം ക്രിസ്ത്യാനി എന്ന നിലയില്‍ പ്രയാസങ്ങളും 
പീഡനങ്ങളും രോഗങ്ങളും മറ്റും സഹിക്കേണ്ടിവരുമ്പോള്‍, അവയെ സമചിത്ത 
തയോടെ അതിജീവിക്കുവാന്‍ മനസ്സിനെ പക്വമാക്കുന്നതിന്‌ ഉപവാസം അത്യാ 
വശ്യം തന്നെയാണ്‌. പൌലൂസ്‌ ശ്ലീഹായുടെ ജീവിതത്തിലും, മറ്റ്‌ രക്തസാക്ഷിക 
ളുടെ ജീവിതത്തിലും നാം കാണുന്നതുപോലെ ക്രിസ്തുവിനുവേണ്ടി യഥാര്‍ത്ഥ 
സാക്ഷികളായി ജീവിക്കുവാനും അതിനുശേഷം ഈ ലോകം വിട്ടുപിരിഞ്ഞ്‌ 
ക്രിസ്തുവിനോട്‌ ചേരുവാന്‍ മരണം സ്വീകരിക്കുവാനും നമ്മെ ഒരുക്കുന്നതിന്‌ 
ഉപവാസം വലിയ ഒരു പജ്‌: നിര്‍വഹിക്കുന്നുണ്ട്‌. 

ഉപവാസത്തിലൂടെ സഭ തന്റെ മക്കളെ നിഷ്ഠാജീവിതം പരിശീലിപ്പിച്ച്‌ കര്‍ 
ത്താവിന്‌ ഉത്തമ സാക്ഷികളായി ജീവിക്കുവാനും, പ്രത്യാശയോടെ മരണം സ്വീക 
രിച്ച്‌ കര്‍ത്താവിലേക്ക്‌ ചേരുവാനും തയ്യാറാക്കുന്നു. ഈ ലോകത്തിന്റെ നശ്വര 
തയെ ബോദ്ധ്യപ്പെടുത്തി നിത്ൃജീവിതത്തിലേക്ക്‌ മനുഷ്യരെ നയിക്കുന്നതിനും 
“ദ്രവ്യാധഗഹം” (ദ്രവിച്ചുപോകുന്ന വസ്തുക്കളിലുള്ള ആഗ്രഹം) മാറ്റി പകരം 
“ദൈവാഗ്രഹം' (നിത്യമായ ദ്രവിച്ചുപോകാത്ത സ്വര്‍ഗ്ഗീയാനുഭവം) മനുഷ്യരില്‍ 
വളര്‍ത്തിയെടുക്കാനും ഉപവാസം വളരെയേറെ സഹായിക്കുന്നു. 

(ഉപവാസം ക്രിസ്തീയ വീക്ഷണത്തില്‍” എന്ന ഗ്രന്ഥത്തില്‍ നിന്നും. ഗ്രന്ഥകര്‍ത്താവ്‌ 
- ഫാ. സി. സി. ചെറിയാന്‍, ഓര്‍ത്തഡോക്സ്‌ സെമിനാരി, പി. ബി. 96, കോട്ടയം - 1) 





വിശ്വാസ സംബന്ധമായ ലഘുലേഖകള്‍ എം. ഒ. സി. 
പ്രസിദ്ധീകരിച്ച്‌ സജന്യമായി നല്‍കുന്നു 


1. ശിശുസ്നാനം വേദാനുസ്ൃയതമോ? - ഡോ. പൌലോസ്‌ മാര്‍ ഗ്രീഗോ 
റിയോസ്‌. 


2, കരിസ്മാറ്റിക്‌ പ്രസ്ഥാനത്തോടുള്ള സഭയുടെ വീക്ഷണം - 
ഗീവര്‍ഗീസ്‌ മാര്‍ ഈവാനിയോസ്‌. 


3, വാങ്ങിപ്പോയവര്‍ക്കു വേണ്ടിയുള്ള പ്രാര്‍ത്ഥനയും പരിശുദ്ധന്മാ 
രുടെ മദ്ധ്യസ്ഥതയും - ഫാ. ഡോ. ജേക്കബ്‌ കുര്യന്‍. 

4. ഉപവാസത്തിന്റെ മഹത്വം - ഫാ. സി. സി. ചെറിയാന്‍. 

ട. ക്രൈസ്തവ പൌരോഹിത്യം - ഫാ. ഡോ. ജേക്കബ്‌ കുര്യന്‍. 


കോച്ഛികശ്‌ ആവശ്യമുള്ളവര്‍ ബന്ധപ്പെടുക: 


സ്വെെക്രട്ടറി, എം.ഒ.സി. പബ്ലിക്കേഷന്‍സ്‌, ദേവലോകം, കോട്ടയം. 














015000 2) 1400 2ധാ॥ദ്വാനട, ൧0ശ്രന, യന 
11065620) 5൩ നന്നു: 50001 ൧ സ്ധവാവടം, (ധന 400; 99471 20697 


